Kerala Gazette No . 27 dated 3rd July 2018 . 
PART III 


COMMISSIONERATE OF LAND REVENUE 
LAND FAIR VALUE NOTIFICATION 

KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ: ഡോ . ചിത്ര എസ്., ഐ . എ .എസ്.) 


നമ്പർ എഫ് - 10171/ 2018 . 


2018 മേയ് 14. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന. (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( Fixation of Fair Value of Land) ചട്ടം 3(7), ചട്ടം(4). 


(2) കൊല്ലം താലൂക്കിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിൽ, മൂതാക്കര സെറ്റിൽമെന്റ് കോളനിയിൽ ശ്രീമതി സെലിൻ 

സമർപ്പിച്ച അപേക്ഷ . 


(3) കൊല്ലം തഹശീൽദാരുടെ ബി - 18 /7483 /18 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
- Sl. Bl. Re- survey Sub Local Body Taluk Village Classification Fair Value 
No . No. No . Division 

per Are 
No . 


- 1 


198 


140 


Kollam 


Kollam West 


60 ,000 


Kollam 
Corporation 


Residential plot 

with Corp ./ 

Mun ./Pan . 
Road access 


നമ്പർ എഫ് - 9568/ 2018. 


2018 മേയ് 14. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന ; - (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (Fixation of Fair Value of Land) ചട്ടം 3( 7), ചട്ടം( 4). 


(2) കൊല്ലം താലൂക്കിൽ പള്ളിമൺ വില്ലേജിൽ പുതുപ്പള്ളിക്കട വീട്ടിൽ ശ്രീ . മൊയ്തീൻകുഞ്ഞ് 
സമർപ്പിച്ച അപേക്ഷ . 


(3) കൊല്ലം തഹശീൽദാരുടെ 20 - 4- 2018 - ലെ ബി -18 / 2721/ 18 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Gaz. No. 27 /2018/DTP/CLR (Fair Value-Supplement). 


223 


Local Body 


Taluk 


Village 


Classification 


SI. 
No. 


Block 
No. 


Re- Survey 

No. 


Sub Division 

No. 


Fair Value 

per Are 


| 1 


21 


283 


26 


Kollam 


Pallimon 


19 ,760 


Nedumpana 
Grama Panchayath 


- Residential 

Plot with 
vehicular 

access 


നമ്പർ എഫ് - 10778/ 2018. 


2018 


മേയ് 


18. 


വിഷയം:- - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന. (1) 


കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ ( Fixation of Fair Value of Land) ചട്ടം 3(7), ചട്ടം( 4). 


(2) വർക്കല താലൂക്കിൽ നാവായിക്കുളം വില്ലേജിൽ വിലവൂർക്കോണം ചേരിയിൽ അർച്ചനയിൽ 

ശ്രീ . ശ്രീകണ്ഠൻ നായർ സമർപ്പിച്ച അപേക്ഷ . 


(3 ) കൊല്ലം തഹശീൽദാരുടെ 9 - 5 - 2018 - ലെ ബി - 18 / 8772 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്റ്റ് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Re-Survey 


Taluk 


SI. 
No. 


Village 


Block 
No . 


Local Body 


Classification 


Sub Division 

No . 


Fair Value 
per Are 


No. 


Kalluvathukkal 


Kollam 


Kalluvathukkal 


38,000 


Garden 
land with 

road 


access 


- 2 


40 


8 


12/ 2 


Kalluvathukkal 


Kollam 


Kalluvathukkal 


- 38,000 


Garden 
land with 

road 
access 


നമ്പർ എഫ് - 9290 / 2018 . 


2018 മേയ് 19 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം .1- 38492/12 -ാം നമ്പർ നിർദ്ദേശം. 
(3) പത്തനാപുരം താലൂക്കിൽ വിളക്കുടി വില്ലേജിൽ അനിൽ ഭവനിൽ ശ്രീമതി കെ . സരസ്വതി 

സമർപ്പിച്ച അപേക്ഷ . 
(4) പത്തനാപുരം തഹശീൽദാരുടെ 10 - 4-2018- ലെ ബി6 - 72 /2018 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത് വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


224 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർവെയ 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
വിലയും 

ഒന്നിന് 


- Govt. Property 

14, 820 


16,055 


ശ്രീമതി കെ . സരസ്വതി, പത്തനാപുരം വിളക്കുടി 
അനിൽ ഭവൻ, 
വിളക്കുടി, 
പത്തനാപുരം 


327/ 50 
(BTR 

പ്രകാരം 
327/1A1 /50) 


Residential 

plot with 
Corp ./Mun ./Pan . 

road access 


നമ്പർ എഫ് - 26758 / 2017 . 

2018 മേയ് 19 . 
വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 
സൂചന : - (1) കേരള മുദ്രപ്പത് നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5( 4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2- 2013 -ാം തീയതിയിലെ എം.1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ മുളവന വില്ലേജിൽ ടോൻസി ഡെയിൽ, ആൽഫഡ് ഭാര്യ മേരിക്കുട്ടി സമർപ്പിച്ച 

അപേക്ഷ . 
(4) കൊല്ലം തഹശീൽദാരുടെ 15 -12 - 2017 , 9- 4 - 2018 എന്നീ തീയതികളിലെ ബി18 -19949/ 17 -ാം നമ്പർ 

റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത് വന്നിട്ടുള്ളത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


സർവ്വ / 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ 

ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില ( ആർ 
വിലയും 

ഒന്നിന്) 


കൊല്ലം 


കാലം 


മുളവന് 10 


519 /7 


Govt. property 


23, 000 


519/8 


ശ്രീ. ആൽഫ്രഡ്/ 
ശ്രീമതി മേരിക്കുട്ടി, 
ടോൺസി ഡെയിൽ, 
മുളവന, കൊല്ലം 


Re. 1 


Residential plot 

with 
road access 


225 


നമ്പർ എഫ് - 25598/ 2017. 


2018 മേയ് 19 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2-2013 -ാം തീയതിയിലെ M1 -38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊല്ലം താലൂക്കിൽ പള്ളിമൺ വില്ലേജിൽ മിയ്യണ്ണൂർ, പിയാഭവനിൽ ശ്രീമതി അച്ചാമ്മ സമർപ്പിച്ച് 

അപേക്ഷ . 
(4) കൊല്ലം തഹശീൽദാരുടെ 14 - 11 -2017, 12- 4- 2018 എന്നീ തീയതികളിലെ B18 - 24487/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് 


സർവെയ 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
വിലയും 

ഒന്നിന്) 


കൊല്ലം 


പള്ളിമൺ- 21 


- 488/4 

488 / 5 


Govt. property 

Re. 1 


12,350 


ശ്രീമതി അച്ചാമ്മ , 
പ്രിയാഭവൻ, 
മിയ്യണ്ണൂർ, 
പള്ളിമൺ, കൊല്ലം 


Residential plot 

with 
road access 


നമ്പർ എഫ് - 11071/ 2018 . 


2018 മേയ് 28. 


വിഷയം : - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർ നിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2- 2013 -ാം തീയതിയിലെ M1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) കൊട്ടാരക്കര താലൂക്കിൽ വെളിനല്ലൂർ വില്ലേജിൽ പനംകുന്നിൽ വീട്ടിൽ ശ്രീമതി സുഭദ്രാമ്മ സമർപ്പിച്ച 

അപേക്ഷ . 
(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 15-5 -2018 തീയതിയിലെ എഫ്1 -4144 /18 നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത് 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


226 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ് 


സർവ്വ/ 6 - 3 - 2010 - ലെ 

- പുനർ പുനർ 
സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
വിലയും 

ഒന്നിന് 


( 1) 


- (5) 


കൊട്ടാരക്കര 


വെളിനല്ലൂർ 


123 /8 


15,000 


Water logged land 

| 15, 000 


ശ്രീമതി സുഭദ്രാമ്മ , 
പനംകുന്നിൽ വീട്, 
വെളിനല്ലൂർ, 
കൊട്ടാരക്കര 


Residential 

plot with 
Cor./Mun ./Pan . 
road access 


- ( ഒപ്പ്) 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ: ആർ. ഗിരിജ, ഐ . എ . എസ്.) 


നമ്പർ സി11- 144259/ 2017. 


2018 മേയ് 17 . 


വിഷയം: - ഭൂമിയുടെ ന്യായ വില പുനർ നിർണ്ണ യം - അടൂർ താലൂക്കിൽ അടൂർ വില്ലേ ജിൽ ബ്ലോക്ക് 

- നമ്പർ 8- ൽ റീസർവെ നമ്പർ 18 /10- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 
സൂചന (1) അടൂർ വില്ലേജിൽ പന്നിവിഴ മുറിയിൽ ജനതാ ഭവൻ വീട്ടിൽ ശ്രീ. ശശികുമാർ സമർപ്പിച്ച അപേക്ഷ . 


(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 25- 9- 2017 - ലെ സി3 - 6166 /17 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്ത നം തിട്ട ജില്ല യിൽ അടൂർ താലൂക്കിൽ അടൂർ വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 8 - ൽ റീസർവ്വ 
നമ്പർ 18 / 10 - ൽപ്പെട്ട ഭൂമി ന്യായവില രജിസ്റ്ററിൽ ഗവൺമെന്റ് ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർ 
നിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . ശശികുമാർ നൽകിയ അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം അടൂർ വില്ലേജിൽ 15839 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . ശശികുമാറിന്റെ കൈവശത്തിലും 
കരംതീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് 3, 75 ,000 (മൂന്നുലക്ഷത്തി എഴുപത്തി 
അയ്യാ യിരം രൂപ മാത്രം) ന്യായ വില നിശ്ചയിച്ച് "Residential plot with PWD road access " എന്ന വിഭാ ഗ ത്തിൽ 
ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്ത നം തിട്ട ജില്ല യിൽ അടൂർ താലൂക്കിൽ അടൂർ വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 08 - ൽ റീസർവെ നമ്പർ 
| 18 / 10 - ൽപ്പെട്ട 01.50 ആർ. ഭൂമി " Residential plot with PWD road access " എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 
- 3,75,000 ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി. ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിന് പുറമെ കണക്കാക്കുന്നതാണ്. 


കളക്ടറേറ്റ്, 
പത്തനംതിട്ട. 
Gaz . No. 27/ 2018 /DTP/CLR (Fair Value- Supplement). 


- ( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


227 


FORM “C 


NOTIFICATION 


No. C11 - 144259/2017 . 


17th May 2018 . 


Whereas, it is expedient to publish a notification showing the revised Fair Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) 
Rules 1995, the Fair Value of the land in Resurvey No. 18 /10 -5 Block No . 8 , Adoor Village, Adoor Taluk of the 
Pathanamthitta District is hereby fixed finally as shown in scheduled hereto : 


SCHEDULE 


District - Pathanamthitta . 


Taluk — Adoor. 


Village — Adoor. 


Survey 
No. 


Re- survey Re- survey 

Block No. 


Panchayath / 
Municipality 


Ward 
Number 


Classification 

of use 


Sub 
Division 

No. 
(4 ) 


Fair value 

already 
fixed 0 


Revised Fair 
value per Are 


(1) 


(2 ) 


(3 ) 


(5 ) 


(6 


( 7) 


(8 ) 


(9 ) 


. 


8 


1 8 


10 


Municipality 


. 


1 


3,75,000 


Residential plot with 
PWD road access 


Collectorate , 
Pathanamthitta . 


( Sd .) 
District Collector. 


ERNAKULAM DISTRICT 


NOTIFICATIONS 


Whereas, it is expedient to publish the fair value of the land as required under Section 28A of the Kerala Stamp Act, 
1950 , read with Rule 4 of the Kerala Stamp (Fixation of Value of Land ) Rules, 1995. 


Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial numbers in respect of the land situated in the Survey /Re-survey numbers of the Village and Taluk mentioned against 
each shall be as shown against it in column (11) thereof. 


(1) 


No. N -6911/ 2017. 


24th May 2018 


SCHEDULE 


District Ernakulam . 


Name & 


Taluk - Kanayannoor. 

Re- Sy. Corporation / 
Re- Sy. Re- Sy . Sub Division Municipality / 
No. 

Block No. No. Panchayath 
(1) (2) (3) (4) (5) (6) 


SI. 
No. 


Village — Kakkanad . 

Fair Value 
Classification 

per Are 


Sv. Sub 
No. Division 


Name of 
Local Body 


by use 


Number 
of Ward 

(9) 


(8 ) 


(10 ) 


( 11 ) 


507 


. 


.. 


7 


150 


1 1 


Municipality 


4,20,000 


Thrikkakkara Navodaya, Residential 

10 plot with 

Municipal 
road access 


228 


No. N -761 /18/ K .Dis. 


24th May 2018. 


SCHEDULE 
District - Ernakulam . 


Taluk - Aluva. 


Village — Parakkadavu . 


SI. 


Sv 


Sub 


by use 


No. No. - 

* Division 

n 

No. 
(1) (2) (3) 
12437 .. .. 


Re-Sy. Corporation / 

Name & 

Fair Value 
| Re- Sy. Re- Sy. 

Name of 
" Sub Division Municipality / 

Classification 
Number 

per Are 
Block No. 

Local Body 
No. Panchayath 

of Ward 
(4) (5) ( 6 (7) (8 (9) ( 10 ) (11) 
6 423 5 Panchayath Parakkadavu Kurumassery Residential 1,00,000 

plot with 

Private 
road access 


West, 


Revenue Divisional Office, 
Fort Kochi. 


(Sd.) 
Revenue Divisional Officer. 


KASARAGOD DISTRICT 
കാസർഗോഡ് ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : ജീവൻബാബു , കെ ., ഐ . എ . എസ്.) 


നമ്പർ എൽ3 - 2356 / 2018. 


2018 മേയ് 6. 


വിഷയം : - കേരള സ്റ്റാമ്പ് ആക്ട് 1959 വകുപ്പ് 28 എ ശ്രീ . പി . പി . കൃഷ്ണൻ, S / o Late ടി . ചന്തൻ 

ശ്രീ . കൃഷ്ണ നിവാസ്, ഉദുമ പി . ഒ. എന്നയാൾ സമർപ്പിച്ച ന്യായവില അപ്പീൽ തീർപ്പാക്കി- ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നു. 
പരാമർശം : - (1) 6 - 3- 2010 -ാം തീയതി 5674 / 06 / ജി ഗസറ്റ് നോട്ടിഫിക്കേഷൻ. 

(2) ശ്രീ. പി. പി. കൃഷ്ണ ൻ എന്നയാളുടെ 19- 1- 2018 -ാം തീയതിയിലെ അപ്പീൽ ഹർജി. 
(3) റവന്യൂ ഡിവിഷണൽ ഓഫീസർ കാസറഗോഡ് അറ്റ് കാഞ്ഞങ്ങാടിന്റെ 22 - 3- 2018 -ാം തീയതിയിലെ 

1127 /18/ ഇ നമ്പർ റിപ്പോർട്ട്. 

(4) സബ് രജിസ്ട്രാർ, കാസറഗോഡിന്റെ 1- 2 - 2018 -ാം തീയതിയിലെ സി . 2 / 201 നമ്പർ റിപ്പോർട്ട്. 
ശ്രീ . പി. പി . കൃഷ്ണൻ, S /o Late ടി . ചന്തൻ, ശ്രീകൃഷ്ണ നിവാസ്, ഉദുമ പി. ഒ. എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതും 
കരം തീരുവയിലുള്ളതുമായ കോയിപ്പാടി വില്ലേജിലെ റീ . സ . നമ്പർ 111 / 5- ൽപ്പെട്ട ( പഴയ സർവെ നമ്പർ 63 /13 ) 3.32 ആർ വസ്ത 
വിനും 111/ 5 - ൽ ( പ ഴ യ സർവെ നമ്പർ 62 / 3 ) - പ്പെട്ട 0 .73 ആർ വസ്തു വിനും ന്യായ വില രജിസ്റ്റർ പ്രകാ രമുള്ള തുക 
അധികമാണെന്നും ആയത് കുറവു വരുത്തണമെന്നും കാണിച്ച് പരാമർശം ( 2 ) പ്രകാരം ഈ കാര്യാലയത്തിൽ അപ്പീൽ ഹർജി 
സമർപ്പിച്ചിരുന്നു . 

അപ്പീൽ അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ കുമ്പള ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട വാണിജ്യ പ്രാധാന്യമില്ലാത്ത 
സ്വകാര്യ റോഡ് സൗകര്യം മാത്രമുള്ള അപ്പീലിനാ ധാ ര മായ ഭൂമിക്ക് ന്യായ വില രജിസ്റ്ററിൽ ഒരു ആറിന് 8,00, 000 
( എട്ടു ലക്ഷംരൂപ ) വില നിശ്ചയിച്ചത് സാങ്കേതിക തകരാറുമൂലം സംഭവിച്ചതാണെന്നും " Residential plot with Private road 
access " എന്ന വിഭാഗത്തിൽപ്പെടുത്തി ടി ഭൂമിക്ക് 1,60,000 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്നും ശുപാർശ ചെയ്തുകൊണ്ട് 
പരാമർശം ( 3) പ്രകാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. 

അപ്പീലിനാധാരമായ സ്ഥലത്തിന് കോയിപ്പാടി വില്ലേജിൽ 63 / 13 പഴയ സർവെ നമ്പരിൽ റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് 
റോഡ് എന്ന ക്ലാസിഫിക്കേഷൻ ഫെയർ വാല്യൂ രജിസ്റ്ററിൽ ഒരു ആർ.- ന് 8,00,000 എന്നാണ് രേഖപ്പെടുത്തിക്കാണുന്നതെന്നും 
എന്നാൽ പ്രസ്തുത സർവെ നമ്പരുകളിലെ സബ് ഡിവിഷനുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു ആറിന്റെ കൂടിയ വില 1,60, 000 
( ഒരുലക്ഷത്തി അറുപതിനായിരം രൂപ) മാത്രമാണ് എന്നും ആയതിൽ നിന്നും ഫെയർവാല്യൂ രജിസ്റ്ററിൽ ഒരു ആറിന് 8,00,000 
എന്ന് ചേർത്തിരിക്കുന്നത് അച്ചടി പിശകാണെന്ന് അനുമാനിക്കുന്നതായും കോയിപ്പാടി വില്ലേജിൽ റീ . സ . നമ്പർ 63 /13 - ൽപ്പെട്ട 
റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പവറ്റ് റോഡ് എന്ന ക്ലാസിഫിക്കേഷനിൽ ഒരു ആർ.- ന് 1,60,000 നിശ്ചയിക്കാവുന്നതാണെന്ന് 
ശുപാർശ സഹിതം പരാമർശം ( 4) പ്രകാരം കാസറഗോഡ് സബ് രജിസ്ട്രാർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. 


229 


8 


അപ്പീൽ ഹർജി പരിഗണിച്ചും മേൽ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ അപ്പീലുകാരൻ, വില്ലേജ് ഓഫീസർ, 
കോയിപ്പാടി, സബ് രജിസ്ട്രാർ, കാസറഗോഡ് എന്നിവരെ വാദം കേൾക്കുന്നതിനായി 26 - 4 - 2018 -ാം തീയതി രാവിലെ 10 മണിക്ക് 
വിളിപ്പിച്ചിട്ടുള്ളതാണ്. അന്നേ ദിവസം അപ്പീലുകാരൻ, സബ് രജിസ്ട്രാർ എന്നിവർ ഹാജരാവുകയും മൊഴി രേഖപ്പെടുത്തിയിട്ടു 
ള്ളതുമാണ്. 


- പരാമർശം (3), (4 ) റിപ്പോർട്ടുകൾ പരിശോധിച്ചതിലും വാദം നേരിൽ കേട്ടതിലും കോയിപ്പാടി വില്ലേജിലെ അപ്പീലിനാധാരമായ 
വസ്തുവിന് നിശ്ചയിച്ചിട്ടുള്ള തുക 8,00 ,000 ആയി ന്യായവില രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് സാങ്കേതിക തകരാറുമൂലം 
സംഭവിച്ചതാണെന്ന് ബോദ്ധ്യമായിട്ടുള്ളതാണ്. ആയതിനാൽ മേൽഭൂമിയുടെ ന്യായവില ചുവടെ കൊടുത്തിരിക്കുന്ന പ്രകാരം 
നിശ്ചയിച്ച് അപ്പീൽ ഹർജി തീർപ്പാക്കി ഇതിനാൽ ഉത്തരവാകുന്നു . 
ക്രമനമ്പർ വില്ലേജ് റീസർവെ പഞ്ചായത്ത് 

ക്ലാസിഫിക്കേഷൻ ന്യായവില 
- നമ്പർ 


കോയിപ്പാടി 


കുമ്പള 


1, 60,000 


| 111/5 (63/ 13, 62 /3 
പഴയ സർവെ നമ്പർ) 


Residential 

Plot with 
Private Road 

Access 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി. ഡി. തീയതി 14 - 11-2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിനുപുറമെ കണക്കാക്കുന്നതാണ്. 


( ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


കാസർഗോഡ്. 


FORM " C 
[See Rule 5(8)] 

NOTIFICATION 
No. L3-2356/2018. 

18th May 2018. 
Whereas, it is expedient to publish a notification showing the revised Value of Land as required under 
Section 28A of the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp ( Fixation of Fair Value of 
Land ) Rules , 1955 , the Fair Value of land in Survey No . 63/ 13 Koipady Village, Kasaragode Taluk of the Kasaragod 
District is hereby fixed finally as shown in schedule hereto . 


SCHEDULE 


Ward 


Name of 
District 


Name of 
Taluk 


Name of Village 
and Survey No . 
with Sub -Division 

Number 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Revised Fair 
value of 

land 


Fair value 
of the land 
already 
fixed 
(7) 


(1) 


(2) 


(3) 


(4) 


(5) 


(6 


(8) 


Kasaragod Kasaragod 


16 


- 8,00,000 


< 1,60, 000 


Rs. No . 63 /13, 

Koipady 


Mogral Puthur 

Grama 
Panchayat 


Residential 
plot with 

Private 
road access 


( Sd.) 
District Collector 


Kasaragod. 


230 


